Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


ം 


കേ 


രള സർക് 
WNMENT OF 


ക്കാർ . 


. 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 1 


Vol. II | 
വാല്യം 2 [ 


22nd January 2013 
2013 ജനുവരി 22 
2nd Magha 1934 
- 1934 മാഘം 2 


A 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Fisheries Department 

ദർഘാസ് പരസ്യം 
നമ്പർ ഡി / 449 /2012. 

| 2012 ഡിസംബർ 28. 
- കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിൽ 
തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അഴീക്കോട് റീജിയണൽ 
ഷിംപ് ഹാച്ചറിയിൽ 2012 -13 സാമ്പത്തിക വർഷത്തിൽ വിവിധ 

സൈസിലുള്ള മോണോബ്ലോക്ക് പമ്പ്സൈറ്റുകൾ ( 3 എണ്ണം) 
വാങ്ങുന്നതിനുവേണ്ടി തൽപരരായ സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


- ദർഘാസ് ഫോറങ്ങൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ട 
റുടെ ഓഫീസിൽ നിന്നും നേരിട്ടോ തപാലിലോ 
ലഭ്യമാകുന്നതാണ്. ദർഘാസിനോടൊപ്പം രേഖപ്പെടുത്തുന്ന 
തുകയുടെ 1 % ( ഒരു ശതമാനം) നിരതദവ്യം ഡിമാന്റ് 
ഡാഫ്റ്റായി സമർപ്പി ക്കേ ണ്ട താ ണ് . ഏറ്റവും കുറഞ്ഞ 
നിരക്കിലുള്ള ദർഘാസ് അംഗീകാരത്തിനുശേഷം രേഖപ്പെടുത്തിയ 
തുകയുടെ 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ട 
താണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ സ 
ചെയ്യുവാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, ദർഘാസ് നമ്പർ 
എന്നിവ രേഖ പ്പെ ടു ത്ത ണ്ട താ ണ് . സപ്ലേ ചെയ്യുന്ന 
സാധനങ്ങൾ സ്വന്തം ചെലവിൽ എത്രയും വേഗം എത്തിക്കേ 
ണ്ടതാണ്. 


ക്രമനമ്പർ സാധനങ്ങളുടെ പേരുവിവരം 
1 5 എച്ച്. പി. മോണോബ്ലോക്ക് പമ്പ്സെറ്റ് - 1 എണ്ണം 
2 1 എച്ച്. പി . മോണോബ്ലോക്ക് പമ്പ്സെറ്റ് - 1 ,, 
3 12 എച്ച്. പി. മോണോബ്ലോക്ക് പമ്പ്സെറ്റ്- 1 ,, 


- ദർഘാസ് പ്രമാണത്തിന്റെ വില - " 300 + 4 % നികുതി. 

ദർഘാസ് പ്രമാണം നൽകുന്ന അവസാന തീയതിയും 
സമയവും- 28 - 1- 2013 ഉച്ചയ്ക്ക് 12 മണി വരെ. 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- - 28 - 1- 2013 , 2 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 1- 2013 വൈകുന്നേരം 3 മണി. 

നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദ ർ ഘാസുകൾ സ്വീക രി ക്കുന്ന ദിവസം ഏതെ ങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസംതന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾക്ക് ഓ ഫീ സു മാ യി 
ബന്ധപ്പെടേണ്ടതാണ്. ദർഘാസുകൾ യാതൊരു കാരണവും 
കൂടാതെ സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള 
അവകാശം ചുവടെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കൊടുത്തിരി 
ക്കുന്ന ഫോൺ നമ്പരുമായി ബന്ധപ്പെടുക. 

ഫോൺ നമ്പർ: 0480 - 2819698. 


ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ( ഒപ്പ്) 
കാര്യാലയം, റീജിയണൽ ഷിംപ് ഹാച്ചറി, ഫിഷറീസ് 
അഴീക്കോട്. 

- അസിസ്റ്റന്റ് ഡയറക്ടർ. 


